7th JULY 2020] 


COMMISSIONERATE OF LAND REVENUE 


5117 


L. A. Notifications and Declarations 

PALAKKAD DISTRICT 


1961- ലെ കേരള സർവെയും അതിർത്തിയും 
സംബന്ധിച്ച് ആക്ടിലെ 6(1) -ാം വകുപ്പ് 

പ്രകാരമുള്ള പരസ്യം 
നമ്പർ എ .22482020. 

2020 മേയ് 18 . 


മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ളഖണ്ഡങ്ങൾ 
പകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ, പ്രസ്തുത ജോലി 
കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും, ആയതിന്റെ ചെലവ് 
ആക്ടിലും അ തുപകാരമുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ 
നിന്നും വസൂലാക്കുന്നതുമാണ്. 


ഭൂമിയുടെ വിശദ വിവരങ്ങൾ 


ജില്ല -പാലക്കാട്. 


താലൂക്ക്-പാലക്കാട്. 
ബ്ലോക്ക് നമ്പർ 


വില്ലേജ് -പുതുശ്ശേരി ( സെൻട്രൽ). 


-31. 


(1) 


o 


19 6 1- 6 ല 


പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ പുതുശ്ശേരി 
( സെൻട്രൽ), പുതുശ്ശേരി (ഈസ്റ്റ് വില്ലേജുകളിൽ ബ്ലോക്ക് 
നമ്പർ 31- ൽ കിൻഫ് വ്യവസായ പാർക്കിനായി താഴെപ്പറയുന്ന 
സർവെ നമ്പരുകളിൽ ഉൾപ്പെട്ട ആകെ 558 ഏക്കർ ഭൂമിയുടെ 
സർവ്വേ നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാൽ 
ഈ വില്ലേജിൽ സർവ്വേ പ്രവർത്ത ന ങ്ങൾ വേഗം തന്നെ 
ആരംഭിക്കുന്നതാണെന്നും മേൽപ്പറഞ്ഞ വില്ലേജിലെ താഴെ 
പറയുന്ന സർവ്വ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർ 
ചെയ്യുന്നതാണ ന്നും 

കേ രള 

സർവ്വ യും 
അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 6 (1 ) -ാം വകുപ്പ് 
പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 

മേൽപ്പറഞ്ഞ ഭൂമികളുടെഉള്ളിലോ അഥവാ അതിനോട് 
ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമികളിൽ 
അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളേയും നേരിട്ടോ 
ഏജന്റ് മുഖേനയോ സ്ഥലത്ത് ജോലിചെയ്യുന്ന സർവെയറുടെ 
അടുത്ത്ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചുകൊടുക്കുന്ന 
തിനും അതിനോട് ബന്ധ പ്പെട്ട വിവ ര ങ്ങൾ നൽ കു ന്ന 
തിനുംവേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


റീസർവെ നമ്പരുകൾ -139, 140 , 141, 142, 143 , 144, 145, 
146 , 147 , 153, 157 , 158 , 167 , 171, 172 , 173 , 182 , 183 , 184 , 185 , 
186 , 192 , 193 , 194, 198 , 223, 224, 236, 241, 242 , 243, 244, 249, 
250 , 251, 252 , 256 , 258 , 268 , 269, 270, 271, 381, 388 , 389, 392, 
393 , 394 , 396 , 400 , 401, 402, 403, 404 , 405 , 406 , 407 , 408, 409 , 
410 , 411, 412 , 413 , 414 , 415 , 416 , 417 , 418, 419 , 420, 421, 422, 
423 , 424 , 425, 426, 427, 428, 429, 493, 494, 495 , 496 , 497 , 498 , 
499, 500 , 501, 503 , 504, 505, 506 . 


(2 ) 


ബ്ലോക്ക് നമ്പർ-31. 


വില്ലേജ്-പുതുശ്ശേരി (ഈസ്റ്റ്). 

റീസർവെ നമ്പരുകൾ -382, 383. 


പെഷ്യൽ തഹശീൽദാരുടെ 
കാര്യാലയം, എൽ.എ. കിൻഫ , 
പാലക്കാട്. 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ. 


പ്രസ്തുത ആക്ടിലെ 6 ( 2 ) എന്ന വകുപ്പ് പ്രകാരം ഈ 
പരസ്യം മേൽപ്പറഞ്ഞ ഭൂമികളിൽ അവകാശബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്ക 
പ്പെടാവുന്നതാണ്. 


KANNUR DISTRICT 


NOTIFICATION 


പ്രസ്തുത ആക്ടിലെ 6 (3 ) -ാം വകുപ്പ് പ്രകാരം രജിസ്റ്റർ 
ചെയ്ത എല്ലാ കൈവശക്കാരും 


UNDER SECTION 13 OF THE KERALA SURVEY AND 

BOUNDARIES ACT, 1961 


Ref. G2-21760 / 18. 


12th June 2020. 


( എ ) സർ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട് ആ വശ്യമുണ്ടായേക്കാവു ന്ന വല്ല 
മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മറ്റ് തടസ്സങ്ങളോ 
നോട്ടി ഫി ക്കേ ഷൻ പസി ദ്ധീ ക രിച്ച് 
ദിവസത്തിനകം മുറിച്ചു കളയുകയോ നീക്കം 
ചെയ്യുകയോ ചെയ്ത് അ തിരുകളും മറ്റ് 
ലൈനുകളും വെടിപ്പാക്കണമെന്നും; 


15 


(1) It is hereby notified under Section 13 of the 

Kerala Survey and Boundaries Act, 1961 (Act 37 
of 1951) that the survey of the undermentioned 

areas of the following is now complete . 
( 2) Unless the survey hereby notified is modified by 

a Decree of a Civil Court under the provisions of 
Section 14 of the said Act, the records of the 
survey shall be conclusive proof that the 
boundaries determined and recorded therein 
have been correctly determined and recorded . 


( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരേയും 

നിയോഗിച്ച് അതാത് സമയം ആവശ്യമായേക്കാവുന്ന 
സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ 
ഏർപ്പെടുത്തണമെന്നും; 


PARTICULARS OF THE AREA 


District - Kannur. 


Taluk — Thalassery . 
Desom — Eranholi . 


Village -Eranholi. 


( സി ) അനുയോജ്യമായ 

സർ 

അടയാളങ്ങൾ 
നൽകണമെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത 
ആക്ടോ അതുപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ 
സർവെയർക്ക് നൽകണമെന്നും ഇതിനാൽ 
ആവശ്യപ്പെടുന്നു . 


Field Numbers completed : 117/6 , 117/9, 117/10 


Taluk Office , 
Thalassery. 


(Sd.) 
Tahsildar (LR ). 


303 


